| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


GOVERNS 


- 
കര 


രള സർക 


ർക്കാർ 


WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No. 


6th September 2011 
2011 സെപ്റ്റംബർ 6 
15th Bhadra 1933 
1933 ഭാദ്രം 15 


| 36 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


ബഹുമാനപ്പെട്ട ആലപ്പുഴ മുൻസിഫ് കോടതി മുമ്പാകെ 

- 0 . P. ( SUCCESSION ) No. 2/2010 . 
ഹർജിക്കാരി: 

ജാനകി, 
പട്ടേക്കാട്ട് ചിറയിൽ, 
മണ്ണഞ്ചേരി വില്ലേജ്, 
മണ്ണഞ്ചേരി പി . ഒ., 
അമ്പലപ്പുഴ താലൂക്ക്, 

ആലപ്പുഴ. 
എതിർഹർജിക്കാർ: 
1. ശാന്ത W / o കുട്ടപ്പൻ, 

ശ്രീനിലയം, റ്റി . സി . 18 / 2080 , 
അണ്ണൂർ ലൈൻ, തിരുമല , 

തിരുവനന്തപുരം. 
2 , അമ്പിളി D /o കുട്ടപ്പൻ, 

ടിയിൽ 
3 . ഷെമോൾ D / o കുട്ടപ്പൻ, 

ടിയിൽ 
4. ശ്രീകാന്ത് S /o കുട്ടപ്പൻ, 

ടിയിൽ 
5 , റീജണൽ മാനേജർ, 

സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, 
റീജണൽ ഓഫീസ്, 
നോർത്ത് റെയിൽവേ സ്റ്റേഷന് എതിർവശം. 
മെട്രോപാലസ്, I ഫ്ളോർ, 
എറണാകുളം വടക്ക്, കൊച്ചി. 


ഹർജിക്കാരിയുടെമകനും ഒന്നാം എതിർഹർജിക്കാരിയുടെ 
ഭർത്താവും രണ്ടു മുതൽ നാലു വരെ എതിർ ഹർജിക്കാരുടെ 
പിതാവുമായ ആലപ്പുഴ മണ്ണഞ്ചേരി വില്ലേജിൽ പട്ടേക്കാട്ട് ചിറ 
വീട്ടിൽ നിന്നും തിരുവനന്തപുരം തിരുമല അണ്ണൂർ ലൈനിൽ 
റ്റി . സി . 18 / 2080, ശീനിലയം വീട്ടിൽ താമസക്കാരനായിരുന്ന 
ശ്രീ . കുട്ടപ്പൻ 24- 8 - 2009 - ന് മരിച്ചുപോയിട്ടുള്ളതാണ്. 5 -ാം എതിർ 
ഹർജിക്കാരന്റെ സ്ഥാപ ന ത്തിലെ ജീവ ന ക്കാ ര നാ യി രുന്ന 
ടിയാന്റെDeath cum retirement ആനുകൂല്യങ്ങളിൽ 1/ 5 അവകാശം 
ടിയാന്റെ മാതാവായ ഹർജിക്കാ രി വാങ്ങിയെടുക്കുന്ന തിന് 
അനുവദിച്ച് സക്സഷൻ സർട്ടിഫിക്കറ്റ്തരുന്നതിന് അനുവദിപ്പാൻ 
മേൽ നമ്പർ കേസ് ഫയൽ ചെയ്തിട്ടുള്ളതാകുന്നു . ടി കേസ് 
20 - 9 - 2011 പകൽ 11 മണിക്ക് വിചാരണ വച്ചിട്ടുള്ളതാകുന്നു . 
ടി ഹർജി സംഗതിയെ സംബന്ധിച്ച് മറ്റാർക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത് ടി ദിവസം കോടതി മുമ്പാകെ ഹാജരായി 
ബോധിപ്പി ക്കേ ണ്ട തും അല്ലാത്ത പക്ഷം ടി ഹർജിപകാരം 
ഒരു വിധിയുണ്ടാകുന്നതാണെന്നുള്ള വിവരം തെര്യപ്പെടുത്തി 
കൊള്ളുന്നു . 


പി . വി . സതീശ്, 
ഹർജിഭാഗം അഡ്വക്കേറ്റ്. 


സകലമാനപേരേയും തെര്യപ്പെടുത്തുന്നത് 


